Regn . No. KERBIL / 2012/ 45073 

dated 5 - 9 - 2012 with RNI 


Government of Kerala 
കേരള സർക്കാർ 

2013 


Reg. No . രജി. നമ്പർ 
KLITV ( N )/ 634/ 2012- 14 


GOVERN 


ം 


കേ 


ാർ 


രള സർക് 
WNMENT OF 


- 


OF KERA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


22nd January 2013 
2013 ജനുവരി 22 


THIRUVANANTHAPURAM , TUESDAY 


No. 1 


Vol. II | 
വാല്യം 2 | 


A 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


2nd Magha 1934 
- 1934 മാഘം 2 


PART IV 
Private Advertisements and Miscellaneous 

Notifications 


തിരുവനന്തപുരം ഒന്നാം അഡീഷണൽ 

ജില്ലാ കോടതി മുമ്പാകെ 


0 . P. ( G & 


W) No . 183 OF 2012 


ഹർജിക്കാരി: - തിരുവനന്തപുരം കോട്ടുകാൽ വില്ലേജിൽ 

ചപ്പാത്ത് തോട്ടിൻകര അനു ഭവനിൽ 
- പൊന്നമ്മപിള്ള വിജയമ്മ 


എതിർ കക്ഷി: - Nil 


ടി നമ്പരിൽ സകലമാനപേരെയും തെര്യപ്പെടുത്തുന്നത്. 


- ടി നമ്പർ കേസിൽ, ടി വീട്ടിൽ മൈനർ അനുപമയുടെ 
മാതാപിതാക്കൾ മരണപ്പെട്ടുപോയതിനാൽ ടി മൈനറുടെ 
രക്ഷകർത്താവായി ഹർജിക്കാരിയെ ബഹു . കോടതി നിയമിക്കു 
ന്നതിൽ ആർക്കെങ്കിലും തർക്കമുണ്ടെങ്കിൽ ടി ഹർജിയുടെ 
അടുത്ത വിചാ രണ ദിവ സ മായ 6 - 2 - 2013 - ൽ രാവിലെ 
11 മണിക്ക് കോടതിയിൽ ഹാജരായി ബോധിപ്പിക്കാനുള്ളതും, 
ആരും ഹാജ രായി തർക്ക മു ന്ന യിച്ചില്ലെങ്കിൽ ആർക്കും 
തർക്കമില്ലെന്നു കരുതി ടി നമ്പർ ഹർജി അനുവദിക്കുന്നതു 
മാണെന്നുമുള്ള വിവരം തെര്യപ്പെടുത്തിയിരിക്കുന്നു. 


എൻ. കുട്ടപ്പൻ താഴശ്ശേരി, 


16 - 10 - 2012 . 


ഹർജിക്കാരി ഭാഗം അഡ്വക്കേറ്റ്. 


